Government of Kerala 
കരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KLITV( N )/12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th March 2010 

2010 മാർച്ച് 16 
25th Phalguna 1931 
1931 ഫാൽഗുനം 25 


- No. 1 11 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 
No. 39962/ 2009/ MCT. 

| 20th February 2010 . 
Sealed competitive tendens are invited for the supply of the following items required for the Paediatri 
Surgery DepartmentofMedical College, Thiruvananthapuram . 

Tender should be superscribed, Tender Number and addressed to the Principal, 
Medical College, Chiruvananthapuram Pin -695 011. Details can be had from this office on working 
hours till 3 . 30 p . m . 

SCHEDULE 
Sl . No. Tender Number and Name of Equipment 
1 275/ 2009 - Open care system for new borns 

2 Nos , 
2 276/ 2009 - Instruments for open surgery 

Various 
3 277/2009 - Electro Surgical Unit 

| 1 No , 
Cost ofteader form (Inclusive of sales tax) : 

Origina - Rs. 450 . 

Duplicate - Rs. 225 . 
Last date and time of sale of tender form - 22 -3 -2010, 3 p . m . 
Last date and time of receiptoftender- - 23-3 -2010 , 3p. m . 
Date and time of opening of tender - 23-3 -2010 , 3. 30 p . m . 

Tender formswill be sent through post if required , provided due anunt with sufficient postage 
charges (Rs. 50) is sent by way of Money Order in favour of the Principal, Medical College, 
Thiruvananthapuram , Kerala State, Pin- 695 011. Money Order should 
16 -3-2010 . No other forms of remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറിയിലേക്ക്ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
ദർഘാസ് നമ്പരോടുകുടി നിശ്ചിത " തീയതിക്കുമുമ്പ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളജ്, 
തിരുവനന്തപുരം-695 011 " എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


ക്രമ നമ്പർ ദർഘാസ് നമ്പരും സാധനങ്ങളുടെ പേരും 

എണ്ണം 
275 /2009 --ഒാപ്പൺ കെയർ സിസ്ററം ഫോൺ ന്യൂ ബോൺസ 
276; 2009 - ഇൻ സ് ടുമെൻറ്സ് ഫോർ ഒാപ്പൺ സർജറി 

വീവിധം 
277/ 2009 ഇലക്ട്രം സർജിക്കൽ യൂണിറ 
ദർഘാസ് ഫോറത്തിന്റെ വില വിൽപ്പന നികുതിഉൾപ്പടെ) : 

അസ്സ ൽ - -രൂപ 450 . 

ശരിപ്പകർപ്പ് - രൂപ 225 , 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 22-3- 2010, 3 മണി. 
ദർഘാസ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 23 -3 -2010, 3 മണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 23-3- 2010 , 9. 30 മണി, 

ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ°ക്കുന്നതിനുവേണ്ട തുക (രൂപ 50 ) അധികമായി അയയ്ക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഒാഫീസിൽ നേരിട്ടോ മണിയോർഡറായോ സ്വീകരിക്കുന്നതാണ്. 

എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്, ഫാത്താടോപ്പം മുപ്പത്രങ്ങളോ മററതെങ്കിലും 
ഡോക്യുമെൻറുകളോ അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ! മ ണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷകൾ 
ഈ ആഫീസിൽ 16- 3- 2010- ന് മുൻപായി കിട്ടിയിരിക്കണം. താമസിച്ചു കിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ് . ദാസ് ഫാറ , കരാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരികെ കിട്ടുന്നതുമല്ല . 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ 
(പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്, 
Medical College, 

( Sd .) , 
Thiruvananthapuram . 

Principal . 


TENDER EXTENSION NOTICE 
No C3 -539/2010/ MCT. 

| 24th February 2010. 
Sealed competitive tenders are invited for the purchase of following item required for Medical 
College , Thiruvananthapuram . Tenders should be superscribed as Tender Number and addressed to 
the Principal, Medical College , Thiruvananthapuram , Pis -695 011. Details can be had from this office 
on working hours till 3 .30 p . m . 

Tender No . - 243, 309. 
Name of Item with Qty . - Split Type Air Conditioners 2 TR Capacity with Stabilizers - ? Nos . 
Department — Superintendent s Office , M . C . H . , Thiruvananthapuram . 
Cost of tender form (Inclusive of VAT) : 

Original - Rs. 450 . 
- Duplicate - - Rs. 225, 
Last date and time for sale of tender form - 22 -3- 2010, 3 p . m . 
Last date and time for receipt of tender form - 23- 3- 2010, 2 . 30 p. m . 
Date and time of opening of tender - 23-3 -2010, 3 p. 2 . 

Tender forms will be sent through post iſ required provided due ain > int with suficient potag charge 
( Rs . 50) is sent by way of Money Ordict in favour of the Principal, Medical College, Thiruvananthapuram , 
Kerala State, Pin -695 11 . Moncy Order should reach this o lice on or bifr: 18-3 - 2010 . No ocher forms of 
remittance will be accepted . 

തീരവനന്തപുരം മെഡിക്കൽ കാമhജിലേക്കു താഴെപ്പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ 
താൽപര്യമുള്ളവരിൽനിന്നും മുഖവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - 243 2009 . 
ഉപകരണത്തിന്റെ പേര - സ°നിറം ” ടപ്പ് എയർ കണ്ടീഷണർ 2 ഭൺ കപ്പാസിററി, സ്റെറബീലയ സർ 
- 

2 എണ്ണം, 
ഡിപ്പാർട്ട്മെൻ _ സൂപ്രണ്ട്ഓഫീസ്, എം, സി, എച്ച്., തിരുവനന്തപുരം, 
ദർഘാസ് ഫോറത്തിന്റെ വില (മൂല്യവർദ്ധിത നികുതിഉൾപ്പെടെ) : 

അസ്സ ൽ - രൂപ 450 , 

പകർപ്പ് - രൂപ 225 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 22-3 -2010 , 3 മണി, 
ദർഘാസ " സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 23 3 -2010, 2 . 30 മണി 
ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും-- 23- 3-2010 , 3 മണി. 


ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നരം 3 . 30 മണിവരെ ലഭ്യമാണ്. തപാൽ മാർഗ്ഗം ദർഘാസ് ഫോറം ആവശ്യമുളളവർ 
ഫോാത്തിന്റെ വിലയോടൊപ്പം 50 രൂപ അധികം പേർ ത്ത് (തപാൽ ചാർജ ) മണിയോർഡറായി പ്രിൻസിപ്പാൾ , 
മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
18 -3 -2010- ന് മുമ്പായി ഈ ആ ഫീസിൽ ലഭിച്ചിരിക്കണം, തപാൽമാർഗ്ഗം ഫോറം ആവശ്യപ്പെടുന്നവർ 
മണിയോർഡർ മുഖാന്തിരം മാത്രമേ പണം അയയ്ക്കാൻ പാടുളളു . ഫോറത്തോടൊപ്പംമുദ്രപ്പത്രങ്ങളും മാറ് 
ഏതങ്കിലും ഡോക്യുമെൻറുകളുംഅയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസവും ദർഘാസ് നമ്പരും 
വ്യക്തമായി രേഖപ്പെടുത്താത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
കുടുതൽ വിവരങ്ങൾ (പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College, 
" Thiruvananthapuram , 

Principal 


( Sd.) 


TENDER EXTENSION NOTICE 

| [ No. 226,2009) 
No. 08-2507/ 2009 MT, 

3rd March 2010 . 
Sealed competitive tenders are invited for the supply of Print Journals required for the Central 
Library , Medical College, Thiruvananthapuram . 

Tender should be superscribed with tender number and addressed to the Principal, Medica , 
College , Thiruvananthapuram , Pin -695 011. Details can be had from this Ofice on working hours till 
3 . 30 p . 2 . 
| Cost of tender form (Inclusive of VAT) : 

- Original - Rs. 1 ,125, 

- Duplicate – Rs. 563, 
Last date and time of sale of tender form - 22-3- 2010, 3 p . m . 
Last date and timeof receipt of tender form - 23- 3-2010 , 2 . 30 p . m . 
Date and timeof opening of tenders - 23- 3-2010 , 3p. m . 

Tender forms will be sent through post if required , provided due amount with sufficient 
Postage Charge (Rs. 50) is sent by way of Money Order in favour of the Principal, Medical College, 
Thiruvananthapuram , Kerala State, Pin -695 011. Money Order should reach this Office on or before 
15 -3-2010. No other forms of remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച സൈൻ ട ൽ ലൈബ്രറിയിലേക്ക് ആവശ്യമായ 
പിൻറ് ജേണൽസ വി തരണം ചെയ്യുന്നതിന് മഴവച്ച ഒൾ ഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
al ഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു മുൻപ് ( പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ , 
തിരുവനന്തപുരം-695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില മൂല്യവർദ്ധിത നികുതിഉൾപ്പെടെ) : 

അസ്സ ൽ രൂപ 1 ,125 . 

- പകർപ്പ് - രൂപ 563 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 22- 3-2010, 3 മണി, 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 23-3- 2010 , 2 . 30 മണി . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 23- 3-2010, 3 മണി. 

ഒർലോസം ഫോറങ്ങൾ തപാലിൽ വേണ്ടവii) അയയ്ക്കുന്നതിന് 50 രൂപ അധികമായി അടയണത ാണ്, 
ദർഘാസ് ഫോറത്തിന്റെ വില ഒ ഫീസിൽ നേരിട്ടോ മണിയോർഡാാ യോ സ്വീകരിക്കുന്നതാണ് , അല്ലാതെയുളള 
എല്ലാ അർപക്ഷകളും നിരസിക്കുന്നതാണ് , ഫോറത്തോടൊപ്പംമുദ്രപ്പത്രങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെൻറുകളോ 
അയയ ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ മണിയോർഡറുകൾ നിരസിക്കുന്ന 
താണ്. മണിയോർഡറുക ൾവഴി ഫാറങ്ങണം ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷകൾ ഈ ആ ഫീസിൽ 15- 3 - 2010- ന് 
മുൻപ് കിട്ടിയിരിക്കണം, താമസിച്ചു കിട്ടുന്ന മണിയോർഡറുക ൾ നിരസിക്കുന്നതാണ് , ദർഘാസ് ഫോറം 

കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു ക ീട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല , കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും ( പവത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. 


Medical College, 
Thiruvananthapuram . 


(Sd.) 
Principal 


